Regn . No . KERBIL / 2012/ 45073 

- dated 5 - 9 - 2012 with RNI 
| Reg. No. KL / TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


13 - 


. 


GOVERNS 


| 
കേര 


• ട 


ള സർക്കാ 

സർക്കലി 
VMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 മാർച്ച് 20 
20th March 2018 

- 1193 മീനം 6 
| 6th Meenam 1193 
1939 ഫാൽഗുനം 29 
29th Phalguna 1939 


Vol. VII 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Commissionerate of Land Revenue 


Gaz . No. 12/2018/DTP (Part IV ). 


407 


20th MARCH 2018] 


COMMISSIONERATE OF LAND REVENUE 


2541 


Kottayam Taluk 

പരസ്യം 


(1) 


നമ്പർ ഇ4- 944 / 2018. 


2018 ജനുവരി 30. 


ജീവിച്ചിരിപ്പില്ലാത്തതിനാലും ടി പരേതന് അവിവാഹിതരായ 
സഹോദരങ്ങൾ ഇല്ലാത്തതിനാലും ബാർ കൗൺസിലിന്റെ 
ധനസഹായം, പെൻഷൻ, ബാങ്ക് സംബന്ധമായ ഇടപാടുകൾ 
എന്നിവ കൈപ്പറ്റുന്നതിന് 1 -ാം കക്ഷി പൊന്നുമണി, ജി . യും 
ആശ്രിതനിയമന പദ്ധതി പ്രകാരമുള്ള ജോലി ലഭിക്കുന്നതിനുള്ള 
അവകാശം 2 -ാം കക്ഷി ആർ. പ്രശാന്തുമാണ് പരേതന്റെ 
അവകാശികളെന്നുള്ളതിന് അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കു 
ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം 
ചെങ്ങന്നൂർ തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. 
കാലാ വധി കഴിഞ്ഞാ തപാൽമാർഗ്ഗ മാ യോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


വിച്ചിട്ട് ക 


KOTTAYAM DISTRICT 


- കോട്ടയം താലൂക്കിൽ വിജയപുരം വില്ലേജിൽ മാങ്ങാനം 
കരയിൽ പുതുപ്പറമ്പിൽ വീട്ടിൽ കുര്യൻ, പി . വി. 3 - 7 - 2017 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും ബാങ്കിൽ ഹാജരാക്കുന്നതിനും 
മറ്റിതര ആവശ്യങ്ങൾക്കുംവേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ ശോശാമ്മ കുര്യൻ 
ഈ താലൂക്ക് കച്ചേരി മുമ്പാകെ അപേക്ഷ 
ബോധിപ്പിച്ചിട്ടു ള്ള താ ണ് . ടി അപേക്ഷ വിജയ പുരം 
വില്ലേജാഫീസർമുഖേന അവകാശ വിചാരണ നടത്തി വന്ന 
റിക്കാർഡുകൾ പരി ശോ ധിച്ച തിൽ ടി പുതു പ്പ റ മ്പിൽ 
കുര്യൻ, പി . വി . 3 - 7 - 2017 - ൽ മരിച്ചുപോയിട്ടുള്ളതാണെന്നും 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമാണുള്ളതെന്നും 
അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ശോശാമ്മ കുര്യൻ 

ഭാര്യ - 57 
കവിത അച്ചാമ്മ കുര്യൻ മകൾ 
പരേതനായ ടി കുര്യൻ, പി . വി . എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്രമാണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലും ആക്ഷേപമു ള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവ സ ത്തി നകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ 
രേഖാമൂലം അല്ലാ ത്തതോ ആയ ആ ക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ല . 


വിജ്ഞാപനം 


നമ്പർ ഡിസികെടിഎം/ 9340 / 2017/എൽ2. 2018 ഫെബ്രുവരി 6. 

വൈക്കം താലൂക്കിലെ വില്ലേജുകളിലെ 2016- 17 വർഷത്തെ 
ജമാ ബന്തി മേൽ പരിശോധന ജമാ ബന്തി ആഫീസറായ 
ഡെപ്യൂട്ടി കളക്ടർ (എൽ. ആർ.), കോട്ടയം താഴെ വിവരിക്കുന്ന 
തീയ തി ക ളിൽ രാവിലെ 10 . 30 മുതൽ അ താത് 
വില്ലേജാഫീസുകളിൽ വച്ച് നടത്തുന്നതാണ്. 


ക്രമ 
നമ്പർ 


വില്ലേജിന്റെ പേര് 


പരിശോധന നടത്തുന്ന 

തീയതി. 


7 - 5 - 2018 


7 - 5 - 2018 


- (2) 


7 - 5 - 2018 


7 - 5 - 2018 
7 - 5 -2018 


8 - 5 - 2018 
8 - 5 - 2018 
8 -5 - 2018 
9 - 5 - 2018 


വൈക്കം 
നടുവിലെ 
വടക്കേമുറി 
ചെമ്പ് 
കുലശേഖരമംഗലം 
തലയാഴം 
വെച്ചുർ 
വടയാർ 
വെള്ളൂർ 
മുളക്കുളം 
കടുത്തുരുത്തി 
മാത്തൂർ 
ഞീഴൂർ 
കല്ലറ 
മുട്ടുചിറ 
കോതനല്ലൂർ 
ടി. വി . പുരം 
ഉദയനാപുരം 


9 - 5 - 2018 


9 - 5 - 2018 


10 - 5 - 2018 


10 - 5 - 2018 


10 - 5 - 2018 


നമ്പർ ഇ4 - 10672 / 2017. 

2018 ജനുവരി 30. 
- കോട്ടയം താലൂക്കിൽ വേളൂർ വില്ലേജിൽ ടി കരയിൽ 
മാണിപറമ്പിൽ വീട്ടിൽ എം . പി. അബ്ദുൾ റഹ്മാൻ 18 - 7- 2014 - ൽ 
മരിച്ചുപോയിട്ടുള്ളതാണെന്നും പരേതന്റെ പേരിലുള്ള വിവിധ 
ആവ ശ്യ ങ്ങ ൾക്കു വേണ്ടി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ടിയാന്റെ ഭാര്യ സുർബാൻ, കെ . എച്ച്. 
ഈ താലൂക്ക്കച്ചേരി മുമ്പാകെ അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. 
ടി അപേക്ഷ വേളൂർ വില്ലേജാഫീസർ മുഖേന അവകാശ 
വിചാരണ നടത്തി വന്ന റിക്കാർഡുകൾ പരിശോധിച്ചതിൽ 
ടി മാണിപറമ്പിൽ എം . പി . അബ്ദുൾ റഹ്മാൻ 18 - 7 -2014 - ൽ 
മരിച്ചുപോയതായും അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

- ബന്ധം 
സുർബാൻ, കെ . എച്ച്. ഭാര്യ 
എം . എ . മുഹമ്മദ് അലി മകൻ 
നബീസ ബീവി 

മാതാവ് 

- 85 
പരേതനായ ടി എം . പി. അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ 
അനന്തരാവകാശികൾ മേൽ വിവരിച്ചവർ മാത്ര മാ ണെന്ന് 
അറിവായ സാഹചര്യത്തിൽ അപേക്ഷപ്രകാരം അവകാശ 
സർട്ടിഫിക്കറ്റ് മേൽ വിവരിച്ചവർ പേരിൽ കൊടുക്കുന്നതിന് 
ആർക്കെങ്കിലുംആക്ഷേപമു ള്ള പക്ഷം കക്ഷികൾ ആയത് 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. കാലാവധി കഴിഞ്ഞതോ രേഖാമൂലം 
അല്ലാത്തതോ ആയ ആക്ഷേപങ്ങൾ പരിഗണനാർഹമല്ല . 


11 - 5 - 2018 


11 - 5 - 2018 


- 


17 


14 - 5 - 2018 


14 - 5 - 2018 


( ഒപ്പ്) 
ജമാബന്തി ആഫീസർ, 

വൈക്കം താലൂക്ക്& 
ഡെപ്യൂട്ടികളക്ടർ(എൽ. ആർ.)., 

കളക്ടറേറ്റ്, 
കോട്ടയം. 


Gaz , No. 12 / 2018 /DTP ( CLP ) . 


129 


